Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


COVERNMENT 


സം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 20 
20th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 1 
7th Medam 1196 


16 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ചൈതം 30 
30th Chaithra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


20th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3100 


( 5 ) 


( 7 ) 


നമ്പർ സി2-258 2021 . 


2021 ജനുവരി 8 . 


നമ്പർ സി2-2356 2021 . 

2021 മാർച്ച് 12 . 
ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ , 
പെരുന്ന പി . ഒ . , ശ്രീശൈലം വീട്ടിൽ ലത മോഹൻ അവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചങ്ങനാശ്ശേരി 
വില്ലേജാഫീസർ മുഖേന 

നടത്തിയതിൽ 
അപേക്ഷകയുടെ ഭർത്താവ് എം . സി . മോഹനചന്ദ്രദാസ് 
3-2-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പത്തെന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശികളായി താഴെ പേര് 
പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


അന്വഷണം 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി കിഴക്ക് വില്ലേജിൽ , 
പുല്ലുകാട്ട് വീട്ടിൽ എ . ജോസഫ് അവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വാഴപ്പള്ളി കിഴക്ക് വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ അപേക്ഷകന്റെ മാതാവ് 
ബ്രിജിത്താമ്മ എബ്രഹാം 

16-10-2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
പരേതയുടെ ഭർത്താവും ജീവിച്ചിരിപ്പില്ല . പരേത യുടെ 
അവകാശികളായി താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


കമ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബം 


നമ്പർ 


ബന്ധം 


1 


ലത മോഹൻ 


ഭാര്യ 


68 


2 


ലക്ഷ്മി മോഹൻ 


മകൾ 


മകൾ 


1 


46 


അന്നമ്മ സെബാസ്റ്റ്യ ്യൻ 


69 


3 


പാർവ്വതി മോഹൻ 


45 


>> 


2 


എ . ജോസഫ് 


മകൻ 


68 


4 


സരസ്വതി മോഹൻ 


41 


3 


പി . എ . ടോമിച്ചൻ 


66 


> 


5 


ശങ്കരൻകുട്ടി , എം . 


മകൻ 


36 


ഒ . 


പരേതനായ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി കിഴക്ക് വില്ലേജിൽ , 
പില്ലുകാട്ട് വീട്ടിൽ , പരേതയായ ബിജിത്താമ്മ എബ്രഹാം 
എന്നവരുടെ നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ 
മാത്രമാണുള്ളതെന്ന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ , 
പ രു ന്ന പി . 

ശീശലം വീട്ടിൽ 
എം . സി . മോഹന ചന്ദ ദാസ് എന്നയാളുടെ നിയമപരമായ 
അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണുള്ളതെന്ന് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ സിദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നകം 

ശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാ മൂലം 
ബോധിപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ച 6 ങ്ങ നാ 


( 6 ) 


താലൂക്കാഫീസ് , 
ചങ്ങനാശ്ശേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


നമ്പർ സി2-391 / 2021 . 


2021 ജനുവരി 8 . 


Vaikom Taluk 


പരസ്യം 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ , 
ഓമനവിലാസം വീട്ടിൽ , നിഷറാണിമോൾ പീറ്റർ അവകാശ 
സർട്ടിഫിക്ക റ്റി നായി സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ 
വാകത്താനം വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തി 
യതിൽ അപേക്ഷകയുടെ ഭർത്താവ് ഒ . എം . സുരേഷ്ബാബു 
21-8-2020 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതന്റെ അവകാശി 
കളായി താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


നമ്പർ സി1-2700 2021 . 


2021 മാർച്ച് 24 . 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


വൈക്കം താലൂക്കിൽ മാത്തൂർ വില്ലേ ജിൽ കുറുപ്പന്തറ 
കരയിൽ കു ര്യം പ റ മ്പിൽ വീട്ടിൽ 

ജോസഫ് മാത 
22 - 11- 2019 - ൽ 

മര ണ മ ട ഞ്ഞിട്ടു ള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപത്രം വിവിധ ആവശ്യങ്ങൾക്കായി 
അനുവദിച്ചു തരണമെന്ന് കാണിച്ച് പരേ തന്റെ 

മകൻ 
തോ മസ് 

ജോസഫ് സമർപ്പിച്ച് അ പ ക്ഷ യിൻ മ ൽ 
മാത്തൂർ വില്ലേജാ ഫീസർ മുഖാന്തിരം അന്വേ ഷ ണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയാൻ 22-11-2019 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവ രി ക്കുന്ന 5 ( അഞ്ച് ) പേർ മാത്രമാണു ള്ള തെന്നും 
അറിയുന്നു . 


നിഷറാണിമോൾ പീറ്റർ 


1 


ഭാര്യ 


44 


2 


ഷിഫ മറിയം സുരേഷ് 


മകൾ 


11 


3 


ജോഹാൻ പീറ്റർ 


മകൻ 


7 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


മറിയക്കുട്ടി ജോസഫ് 


ഭാര്യ 


76 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ 
ഓമനവിലാസം വീട്ടിൽ , പരേതനായ ഒ . എം . സുരേഷ്ബാബുവിന്റെ 
നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണുള്ള 
തെന്ന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


മാത്യു ജോസ് 


മകൻ 


54 


3 


തോമസ് ജോസഫ് 


52 


4 


ജോസ് ജോസഫ് 


49 


5 


മേരി ജോസഫ് 


മകൾ 


46 


58 


20th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3101 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തി ലേ ക്കായി പരേ തന്റെ നിയ മാ നു സൃ്യ ത 
അ വ കാ ശികൾ മേൽ വി വ രിച്ച് 1 മുതൽ 5 വ ര യു ള്ള 
കക്ഷി ക ളാ ണെന്ന് പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
അനു വാദിച്ചു നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പ് 
മുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം വൈക്കം തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേ 
ണ്ടതാണ് . നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പറ ഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാ 
വ കാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാഞ്ഞി ര പ ള്ളി തഹ ശീൽദാർക്ക് രേഖാ മൂലം നേരിട്ട് 
സമർപ്പിക്കേ ണ്ട താണ് . നിശ്ചിത തീയ തിക്കു ശേഷമാ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി2-332 / 2021 . 


2021 ജനുവരി 23 . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


വക്കം . 


തിരുത്തൽ പരസ്യം 


നമ്പർ സി1-169 2021 . 


2021 മാർച്ച് 12 . 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ , 
കാഞ്ഞിരപ്പള്ളി പി . ഒ . യിൽ തെങ്ങും പറമ്പിൽ വീട്ടിൽ , 
സിസിലി സെബാ സ്റ്റ്യൻ ജോസഫ് w / o സെബാസ്റ്റ്യൻ 
തെങ്ങും പറമ്പിൽ ജോസഫ് എന്നയാൾ 24-4-2020 - ൽ മരണപ്പെട്ടു 
പോയിട്ടു ള്ള താ ണെ ന്നും വിവിധ ആവ ശ്യ ങ്ങ ൾക്കായി 
ഹാജരാക്കുന്നതിന് പരേതയുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
അനു വ ദി ക്ക ണ മെന്നും കാണിച്ച് ടിയാളുടെ ഭർത്താവ് 
സെബാസ്റ്റ്യൻ തെങ്ങുംപറമ്പിൽ ജോസഫ് , തെങ്ങുംപറമ്പിൽ 
വീട്ടിൽ , കാഞ്ഞിരപ്പള്ളി പി . ഒ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
കാഞ്ഞിരപ്പള്ളി വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പേര് ചേർത്തിട്ടുള്ളവർ മാത്രമാണ് ഉള്ളതെന്നറിയുന്നു . 


9-2-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 6 - ൽ 
( വാല്യം 10 , പാർട്ട്- Ill ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 952 - ൽ കമ നമ്പർ ( 1 ) ആയി 
( പസി ദ്ധീകരിച്ചുവന്ന പരസ്യത്തിൽ " " പരേതന്റെ പിതാവ് 
ജീവിച്ചിരിപ്പില്ല ' ' എന്നത് “ പരേ തന്റെ മാതാ പിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 


കമ് 


പേര് 


പരേതയുമായുള്ള വയസ് 


( ഒപ്പ് ) 
തഹശീൽദാർ , 


ക്കും . 


നമ്പർ 


ബന്ധം 


1 


സെബാസ്റ്റ്യൻ തെങ്ങുംപറമ്പിൽ 


ഭർത്താവ് 


67 


Kanjirappally Taluk 


ജോസഫ് 


2 


പരസ്യം 


അജു ജോസഫ് സെബാസ്റ്റ്യൻ 


40 


മകൻ 


( 1 ) 


നമ്പർ സി2-296 2021 . 


2021 ജനുവരി 23 . 


( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ ( പസി ദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം 
കാഞ്ഞി ര പ ള്ളി തഹ ശീൽദാർക്ക് രേഖാ മൂലം നേരിട്ട് 
സമർപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത തീയ തിക്കു ശേ ഷിമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വടക്ക് വില്ലേജിൽ , 
ആർ . പി . സി . പി . ഒ . യിൽ വണ്ടൻ പ താൽ ക ര യിൽ , 
രഹ്ന മൻസിൽ , വി , എം , യൂസഫ് s / o മുഹമ്മദ് റാവുത്തർ 
എന്നയാൾ 24-12-2020 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് 
ടിയാന്റെ മകൻ റഫിൻ യൂസ് ഫ് , 

മൻ സിൽ , 
ആർ . പി . സി . പി . ഒ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
എരുമേലി വടക്ക് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അനന്തരാവകാശികളായി താഴെ പേര് 
ചേർത്തിട്ടുള്ളവർ മാത്രമാണ് ഉള്ളതെന്നറിയുന്നു . 


രഹന 


( 3 ) 


നമ്പർ സി2-219 2021 . 


2021 ജനുവരി 29 . 


ഒ . 


കമ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


റഷീദ യൂസഫ് 


ഭാര്യ 


68 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് വില്ലേജിൽ , 
എ രു മേ ലി പി . യി ൽ , തുമ്പ ശ്ശേ രി ൽ 

വീട്ടിൽ 
രാമകൃഷ്ണമാരാർ , റ്റി . കെ . s / o കൃഷ്ണമാരാർ എന്നയാൾ 
26-9-2020 -ൽ മരണപ്പെട്ടുപോയിട്ടുള്ള താണെന്നും വിവിധ 
ആ വ ശ്യ ങ്ങൾക്കായി 

ഹാജ രാ ക്കു ന്ന തിന് പരേ തന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് 
ടിയാന്റെ ഭാര്യ പി . രോഹിണിയമ്മ , തുമ്പ ശ്ശേ രിൽ വീട് , 
എരുമേലി പി . ഒ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ എരുമേലി 
തെക്ക് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേ തന്റെ അന ന്ത രാ വ കാ ശി കളായി 

പേര് 
ചേർത്തിട്ടുള്ളവർ മാത്രമാണ് ഉള്ളതെന്നറിയുന്നു . 


2 


രഹന യൂസഫ് 


മകൾ 


42 


3 


റിസാന യൂസഫ് 


39 


4 


റഫിൻ യൂസഫ് 


മകൻ 


32 


താഴ 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


Gaz , No. 16 / 2021 / DTP ( CLR ) . 


59 


